© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


QA 


സ് ക 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ആഗസ്റ്റ് 17 
17th August 2021 

1197 ചിങ്ങം 1 
1st Chingam 1197 


നമ്പർ 


33 


Vol . X 


No. 


Thiruvananthapuram , , 

Tuesday 


1943 ശ്രാവണം 26 
26th Sravana 1943 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


1254 


KERALA GAZETTE 


[ PART IV 


ചെർപ്പുളശ്ശേരി നഗരസഭ 


വിജ്ഞാപനം 


No. NULM / 1999 / 2 / 1 , 

2021 മാർച്ച് 8 . 
കേ രള തെരുവ് കച്ച വടം ചട്ടം [ ജീ വ നോ പാധി 
സംരക്ഷണവും തെരുവ് കച്ചവട നിയന്ത്രണവും സ.ഉ. ( പി . ) 
നമ്പർ 15 / 2018 / തസ്വഭവ തീയതി 12-3-2018 ] അദ്ധ്യായം 2 ചട്ടം 
( 5 ) പ്രകാരം ചെർപ്പുളശ്ശേരി നഗരസഭയിലെ നഗര കച്ചവട 
സമിതിയിലേക്കുള്ള തെരുവ് കച്ചവടക്കാരുടെ പ്രതിനിധികളെ 
തിരഞ്ഞെടുക്കുന്നതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് നടത്തുവാൻ 
തീരുമാനിച്ചു . തെരുവ് കച്ചവട നിയമത്തിലും ചട്ടത്തിലും 
പതി പാ ദിച്ചി രി ക്കുന്ന ചുമ ത ല കൾ കൂടാതെ തെരുവ് 
കച്ച വ ട ക്കാ രു ടെ 

ജീവ നോ പാധി സം ര ക്ഷ ണ വും 
പുനരധിവാസവുമാണ് നഗര കച്ചവട സമിതിയുടെ ചുമതല . 


നഗ ര സഭാ 


കച്ചവട ( ജീവനോപാധി സംരക്ഷണവും തെരുവ് കച്ചവട 
നിയന്ത്രണവും ) നിയമം പാസാക്കുകയുണ്ടായി . ഈ നിയമം 
വിഭാവനം ചെയ്ത് തിന്റെ അടിസ്ഥാ ന ത്തിൽ സംസ്ഥാന 
സർക്കാർ 2018 മാർച്ച് 12 -ാം തീയതിയിൽ തെരുവ് കച്ചവട 
( ജീ വ നോ പാ ധി സംര ക്ഷ ണ വും തരു വ് കച്ച വട 
നിയന്ത്രണവും ) ചട്ടം വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് . തെരുവ് 
കച്ച വ ട ക്കാ രുടെ ക്ഷേമ വും ജീവ നോ പാ ധിയും ഉറപ്പ് 
വരുത്തുന്നതിനും , പുനരധിവാസത്തിനും , തെരുവ് കച്ചവട 
നിയ മവും ചട്ടവും നടപ്പിലാക്കുന്ന തിനും വേണ്ടി യാണ് 

തല ത്തിൽ നഗര കച്ചവട സമിതി നില വിൽ 
വന്നിട്ടുള്ളത് . തെരുവ് കച്ചവട ചട്ടം ( 5 ) അദ്ധ്യായം 2 പ്രകാരം 
( പ്രസ്തുത സമിതിയിലേക്ക് തെരുവ് കച്ചവടക്കാരുടെ 9 
പ്രതിനിധികളെ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തേണ്ടതുണ്ട് . 
ആയതിൻ പ്രകാരം ചെർപ്പുളശ്ശേരി നഗരസഭയിലെ നഗര 
കച്ച വട സമിതി രൂപീ ക രിക്കു ന്ന തിന് തെരുവ് കച്ച വട 
പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിനായി 12 -2-2021 - ലെ 
കൗൺസിലിന്റെ 18 -ാം നമ്പർ തീരുമാനപ്രകാരം തെരഞ്ഞെടുപ്പ് 
നടത്തുവാൻ നഗരസഭ തീരുമാനിച്ചു . തെരഞ്ഞെടുപ്പു മായി 
ബന്ധ പ്പെട്ട മറ്റു വിശ ദാം ശ ങ്ങ ൾ പ്രത ക്കു റി പ്പി ലൂ ടെ 
തെരുവുകച്ചവടക്കാരെ അറിയിക്കുന്നതായിരിക്കും . 


( ഒപ്പ് ) 
സെക്രട്ടറി . 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിഞ്ജാപനത്തിന്റെ ഭാഗമാകുന്നതല്ല . എന്നാൽ 
അതിന്റെ പൊതു ഉദ്ദേശം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ) 

തെരുവ് കച്ച വടക്കാ രുടെ ജീവനോപാധി സംരക്ഷി 
ക്കു ന്ന തിനും നഗ ര ങ്ങ ളിലെ തെരുവ് കച്ച വടം ബാഹ്യ 
ശക്തികളെ ഒഴിവാക്കി നഗരസഭകളുടെ നിയന്ത്രണത്തിലേക്ക് 
കൊണ്ടുവരുന്നതിനുമായി 2014 ഇന്ത്യൻ പാർലമെന്റ് തെരുവ് 


മേൽ സൂചിപ്പിച്ച ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചു 
കൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം . 


610 


Salim A 


Digitally signed by Salim 
A 
Date : 2021.09.25 
15:21:42 + 05'30 ' 


